PART IV 
Private Advertisements and Miscellaneous Notifications 


ആലപ്പുഴ സബ് കോടതി I മുമ്പാകെ 

0 . P. I. P. No . 2/ 2007 


ഹർജിക്കാരൻ: 


പി. വി . രാജഗോപാൽ, 
പറമ്പിൽ ഹൗസ്, 
തത്തംപള്ളി പി . ഒ., 

ആലപ്പുഴ ജില്ല . 
എതൃകക്ഷികൾ: 
1. പി . കെ . പവിത്രൻ, 

പൊഴിയ്ക്കൽഹൗസ്, 
പെരുന്നേർമംഗലംമുറി, 
മാരാരിക്കുളം നോർത്ത് വില്ലേജ്, 
ആലപ്പുഴ ജില്ല . 
2. ആലപ്പുഴ ജില്ലാ 

കോ -ഓപ്പറേറ്റീവ് ബാങ്ക്, 
ടി ക്കുവേണ്ടി ടി ബാങ്കിന്റെ 
ജനറൽ മാനേജർ, 
ആലപ്പുഴ ജില്ലാ കോ -ഓപ്പറേറ്റീവ് 
ബാങ്ക്, ആലപ്പുഴ. 


ടി നമ്പർ കേസിലെ എതിർകക്ഷികളെ തെര്യപ്പെടുത്തുന്ന 


ത് . 


ടി കേസിലെ ഹർജി ക്കാ രനെ Insolvent ആ യി 
പ്രഖ്യാപിച്ച് കിട്ടുന്നതിലേക്കുവേണ്ടി ഹർജിക്കാരൻ ബോധിപ്പി 
ച്ചിട്ടുള്ള ടി നമ്പർ ഹർ ജി 21 - 5 - 2008 -ാം തീയതി 
വിചാരണ വച്ചിട്ടുള്ളതും ടി ഹർജിയിൻമേൽ എതിർകക്ഷി 
കൾക്ക് തർക്ക മു ള്ള പക്ഷം അന്നേദിവസം രാവിലെ 11 
- ണ് 

ക്ക 
കോടതിയിൽ നേരിട്ടോ അഡ്വക്കേറ്റ് മുഖാന്തിരമോ ഹാജ 
രായി തർക്കമുണ്ടെങ്കിൽ ആയത് ബോധിപ്പിച്ചുകൊള്ളണ്ടതും 
അല്ലാ ത്ത പക്ഷം ടി ഹർജിയിൻ മേൽ ആർക്കും തന്നെ 
തർക്കമില്ലെന്ന് കണ്ട് ടി ഹർജി തീർച്ചചെയ്യുന്നതാണെന്നുള്ള 
വിവരം ഇതിനാൽ തെര്യപ്പെടുത്തിക്കൊളളുന്നു . 
ആലപ്പുഴ, 

സി. എം. സ്റ്റീഫൻ, 
17 - 3 - 2008. 

ഹർജിക്കാരൻ ഭാഗം അഡ്വക്കേറ്റ്. 


